Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


1 1 


- .. . 


, 
കേGOVERNO 


രള സം 


സർക്കാർ . ക 


NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 10th July 2012 
2012 ജൂലൈ 10 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 1 28 


വാല്യം 57 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


19th Ashadha 1934 
1934 ആഷാഢം 19 


PART III 
Stores Purchase 


Forest Department 


ദർഘാസ് പരസ്യം 


നമ്പർ 4549 / 2012. 

2012 ജൂൺ 6. 
- മലയാറ്റൂർ വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന “ വനശ്രീ തടിയിതര മൂല്യവർദ്ധിത യൂണിറ്റിലേക്ക് 
2012 - 13 സാമ്പത്തിക വർഷം പട്ടിക 1 - ൽ ചേർത്തിട്ടുള്ള ഇനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മൽസരാടിസ്ഥാനത്തിലുള്ള 
മുദ്രവച്ച ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കും വിധത്തിലുള്ള സമയ പരിധിക്കുള്ളിൽ അംഗീകൃത വ്യാപാരികളിൽനിന്നും 
ക്ഷണിച്ചുകൊള്ളുന്നു . 

പട്ടിക 1 


ക്രമ 


വനവികസന ഏജൻസിയുടെ 

- പേര് 


വിതരണംചെയ്യേണ്ട ഇനവും 

അടങ്കൽതുകയും 


എണ്ണം 


നമ്പർ 


- (2) 


മലയാറ്റൂർ വനവികസന 
ഏജൻസി. 


Cubicle control panel fabricated in CR sheet for 
total 10 + 3 HP with control mains (15 HP) fuse links , 
fuse switch starters , capacitor, ammeter, voltmeter, volt 
selector, earth pipe and earth wire , cable from motor 
to panel and plant electrification is not included 

78 , 000 


2 


( 1) Pedal operated sealing machine , Sealing width 

3 mm , Sealing length 300 mm . 


(2) Nuts and Pulses packing machine, FFS cup and 

chain type with control unit , vertical and 
horizontal sealing , date coding , batch coding, 
| possible sizes of pouch forming 100 x 140 mm, 
110x 170 mm (OR 140 x 170 mm, 160 x 200 mm) 
packets. Cups has to be filled manually 

2 , 50,000 


Augar dozer with automatic measuring, filling having 
intermittent stopping including 1 HP motor (3 phase ) and 
digital counter used to doze the specific quantity of powder 
to pre -formed packets or bottles - 1 , 46 ,000 . 


Semi solid dozer Fully Automatic type pneumatically 
operated mechanism with pull-push arrangement on hopper, 
control panel , adjustable from 50 grams to 500 grams per 
stroke, for dozing semi solids and pickles to bottles or 
pre- formed pouches in a pre - set volume. MOC - SS304. 
(Different capacity machines are available) 3 HP 
Compressor - 2 ,34 ,000 . 


( 1) Flour Mill Machinery -Double Stage Mill model 

412- 2 with pre - crushing arrangement, beaters, 
liners, oil lubricated bearing , water jacket, air filter, 

sieves and cotton balloon 
(2) 10 HP Crompton / Bharath Bijlee Make Motor 1440 

RPM TEFC 


(3) Parts of Flour Mill -MS fabricated slotted basement 

with antivibration mount, motor pulley , belt and 
belt guard - 69,000 . 


2 ,000 , ക്രമനമ്പർ 2 - ന് 


6,250, ക്രമനമ്പർ 3 - ന് 


3,650, കമനമ്പർ 4 - ന് 


5, 850 


നിരതദ്രവ്യം 
കമനമ്പർ 5 - ന് 


ക്രമനമ്പർ 1- ന് 
1,750 . 


500 + വാറ്റ്. 


ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1, 3, 5 ഇവയ്ക്ക് 400 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 11 - 7 -2012 , 5 മണി വരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 12 - 7 - 2012, 1 മണി വരെ. 


ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും- - 12 - 7 - 2012, 3 മണി. 


ഏതെങ്കിലും കാര ണ വശാൽ മേൽപ്പറഞ്ഞ തീയതിയിൽ നടത്തുന്ന ദർഘാസ് റദ്ദാക്കുകയോ, പുനർ ദർഘാസ് 
നടത്തേണ്ടി വരികയോചെയ്താൽ താഴെപ്പറയുന്ന തീയതികളിൽ ദർഘാസ്വീണ്ടും നടത്തുന്നതാണ്. 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 18 - 7 - 2012, 1 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 19 - 7 - 2012 , 1 മണി വരെ. 
ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും 19 - 7 -2012, 3 മണി. 

മലയാറ്റൂർ വനവികസന ഏജൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ, നിർദ്ദിഷ്ട തീയതിയിലും, സമയത്തും ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു അവധിയായി വന്നാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്ത് ദർഘാസ് നടത്തുന്നതാണ്. വനം വകുപ്പിലെ എല്ലാ ദർഘാസ് നിബന്ധനകളും, 
മേൽ ജോലികൾക്കും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾയാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യപ്പെടാൻ പാടുള്ളതല്ല . 
വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന ഉത്പന്നത്തിന്റെ ഉത്പന്നങ്ങളുടെഗുണനിലവാരം, ഗ്യാരണ്ടി/ വാറന്റി, സ്പെസിഫിക്കേഷൻ എന്നിവ 
ദർഘാസിൽ വ്യക്തമായി ചേർക്കേണ്ടതാണ്. അങ്ങനെയല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും തിരികെ 
നൽകുന്നതല്ല . അംഗീകരിക്കപ്പെട്ട ദർഘാസുകളെ സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ അതാത് സമിതികളിലേക്ക് 
വേണ്ട ഉത്പന്നങ്ങൾ വിതരണം ചെയ്യേണ്ടതാണ്. 


ഈ ദർഘാസ് പരസ്യം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാ ഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം 
(മലയാറ്റൂർ എഫ്. ഡി . എ .), 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 
മലയാറ്റൂർ ഡിവിഷൻ, കോടനാട്. 


